Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


മു 


മ 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


നമ്പർ 


' 


2021 ആഗസ്റ്റ് 3 
3rd August 2021 
1196 കർക്കടകം 18 
18th Karkadakam 1196 
1943 ശാവണം 12 
12th Sravana 1943 


31 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Commissionerate of Land Revenue 


3rd AUG . 2021 ) 


COMMISSIONERATE OF LAND REVENUE 


5847 


Chirayinkeezhu Taluk 


പരസ്യം 


അവ കാ ശ 


ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 3 വര കക്ഷികൾ 
പേരിൽ 

സാക്ഷ്യ പ്രത നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 
ദിവ സ ത്തി നകം ഈ ആഫീസിൽ നേരിട്ട് ഹാജ രാ യി 
ബോധിപ്പിക്കേണ്ടതാണ് . സമ യ പ രിധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗവും ഉള്ള പരാതികൾ പരിഗണിക്കുന്നതല്ല . 


( 1 ) 
നമ്പർ ബി4-8295 2021 . 

2021 ജൂലൈ 5 . 
ചിറയിൻകീഴ് താലൂക്കിൽ പഴയകുന്നുമ്മേൽ വില്ലേജിൽ 
മകയിരം വീട്ടിൽ ആർ . പ്രസന്നകുമാർ 25-8-2020 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാനുസൃത 
ആ വ ശ്യ ങ്ങ ൾക്ക് ഹാജ രാ ക്കു ന്ന തി നു വേണ്ടി ടിയാന്റെ 

സർട്ടി ഫിക്കറ്റ് നൽ ക ണ മ ന്ന് കാണിച്ച് 
പരേതന്റെ ഭാര്യ വിമല , ആർ . സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
പഴയകുന്നുമ്മേൽ വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വ രു ത്തിയ റിക്കാർഡു കളും മ ര ണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ച തിൽ ആർ . പ്രസന്നകുമാർ , 
25-8-2020 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന് താഴെ 
പറയുന്ന അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു . 


താലൂക്കാഫീസ് , 
ചിറയിൻകീഴ് . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


അവ കാശ 


Kattakada Taluk 


പരസ്യം 


( 1 ) 


നമ്പർ എ3-1185312021 . 


കമ 


പേര് 


വയസ് 


2021 ജൂലൈ 27 . 


പരേതനുമായുള്ള 

ബന്ധം 


നമ്പർ 


1 


വിമല , ആർ . 


ഭാര്യ 


63 


2 


ഗ്രീഷ്മ , പി . 


മകൾ 


39 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


ആകയാൽ മേൽപ്പറഞ്ഞ 1-0 2-0 കക്ഷികൾ പേരിൽ 
അവകാശ സാക്ഷ്യ പത്രം നൽകുന്ന തിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പമു ള്ള പക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസി ദ്ധം ചെയ്യു ന്ന തീയതി മുതൽ 30 
ദിവ സ ത്തി നകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പി ക്കേ ണ്ട താ ണ് . സമ യ പ രിധി ക ഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ഉള്ള പരാതികൾ പരിഗണിക്കുന്നതല്ല . 


കാട്ടാ ക്കിടെ താ ലൂ ക്കിൽ മലയിൻകീഴ് വില്ലേജിൽ 
മലയിൻകീഴ് പി . ഒ . , ഇരട്ടക്കലുങ്ക് , പൂരം എന്ന വിലാസത്തിൽ 
ഗോകുൽ കൃഷ് ണൻ , ജി . എൻ . മരിച്ചു പോ യ തി നാൽ 
പരേ തന്റെ പേരിൽ 

ലഭിക്കാനുള്ള 

ആനു കൂ ല്യ ങ്ങ ൾ 
വാങ്ങുന്ന തിനും മറ്റാ വ ശ്യ ങ്ങ ൾക്കു മായി ഒരു അവ കാശ 
സർട്ടി ഫിക്കറ്റ് ലഭിക്ക ണ മ ന് കാണിച്ച് മുക ളിൽ 
രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരിയായ 
സൗമ്യ , എസ് . ആർ . ബോധിപ്പിച്ച അപേക്ഷ യിൻ മേൽ 
മലയിൻകീഴ് വില്ലേജാഫീ സർ മുഖ ന 
വിചാരണ നടത്തുകയും റിപ്പോർട്ടു സമർപ്പിച്ചിട്ടുള്ളതും അതിൻ 
പ്രകാരം ടിയാൻ 22-3-2021 - ൽ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃത അവകാശികളായി ചുവടെ ചേർക്കുന്നവരാണു 
ള്ളതെന്നും കാണുന്നു . 


അവ കാശ 


( 2 ) 


നമ്പർ ബി4-93412021 . 


2021 ജൂലൈ 20 . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


സൗമ്യ , എസ് . ആർ . 


ഭാര്യ 


32 


2 


ഗഗന , ജി . എസ് . 


മകൾ 


7 


അവ ക  ാശ 


ചിറയിൻകീഴ് താലൂക്കിൽ നഗരൂർ വില്ലേജിൽ അഞ്ജന 
വീട്ടിൽ ( പീതി , എസ് . എസ് . 30 - 4 -2021 -ാം തീയ തി 
മരണപ്പെട്ടുവെന്നും പരേതയുടെ പേരിലുള്ള നിയമാനുസൃത 
ആ വ ശ്യ ങ്ങ ൾ ക്ക് ഹാജ രാ ക്കു ന്ന തി നു വേണ്ടി ടിയാളുടെ 

സർട്ടി ഫിക്കറ്റ് നൽ ക ണ മ ന്ന് കാണിച്ച് 
പരേതയുടെ ഭർത്താവ് അമർ ജ്യോതി സമർപ്പിച്ച അപേക്ഷ 
യിൻമേൽ നഗരൂർ വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വ രു ത്തിയ റിക്കാർഡു കളും മ ര ണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ പീതി , എസ് . എസ് . 
30-4-2021 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതയ്ക്ക് താഴെ 
പറയുന്ന അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു . 


3 


ഗീതിക , ജി , എസ് . 


2 


4 


നിർമ്മലകുമാരി , എസ് . 


മാതാവ് 


57 


കമ 


പേര് 


വയസ് 


പരേതയുമായുള്ള 

ബന്ധം 


നമ്പർ 


പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ട് . മ ന ർ 
സന്താനങ്ങൾ ഒന്നാം കക്ഷിയുടെ സംരക്ഷണ യിലാണ് . 
പരേതന്റെ പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികൾ മേൽപ്പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് 
സർട്ടി ഫിക്കറ്റ് കൊടു ക്കു ന്ന തിൽ 

ആർക്കെ ങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ട 
താണ് . സമയപരിധി കഴിഞ്ഞും തപാൽ വഴിയും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


1 


അമർ ജ്യോതി 


ഭർത്താവ് 


59 


2 


മകൻ 


27 


ഭരത് ജ്യോതി 
അഭയ് ജ്യോതി 


3 


22 


>> 


( പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട് . 


Gaz , No , 3112021 / DTP ( CLR ) . 


71 


5848 


KERALA GAZETTE 


[ PART III 


( 2 ) 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബം 


നമ്പർ എ3-121272021 . 


2021 ജൂലൈ 23 . 


1 


ഭാര്യ 


44 


2 


ഷീബ , എൽ . എസ് . 
ഗിരിശങ്കർ , എസ് . എസ് . 
ആവണി , എസ് . 


മകൻ 


18 


3 


മകൾ 


16 


ഫിക്കറ്റ് 


കാട്ടാ ക്കടെ താ ലൂ ക്കിൽ 

പെരുങ്കുളം വില്ലേ ജിൽ 
പൂവച്ചൽ പി . ഒ . , പുന്നാംകരിക്കകം , മണിവീണ എന്ന 
വിലാസത്തിൽ എൻ . സുജികുമാർ മരിച്ചു പോ യ തി നാൽ 
പര തന്റെ പേരിൽ 

ല ഭി ക്കാനു ള്ള 

ആനു കൂ ല്യ ങ്ങൾ 
വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു അവകാശ സർട്ടി 
ലഭി ക്ക ണ മ ന്ന് കാണിച്ച് 

മുക ളിൽ 
രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരിയായ 
ഷീബ , എൽ . എസ് . ബോധിപ്പിച്ച അപേക്ഷ യിൻ മേൽ 
പരു കു ളം വില്ലേജാഫീ സർ 

മു ഖന 
വിചാരണ നടത്തുകയും റിപ്പോർട്ടു സമർപ്പിച്ചിട്ടുള്ളതും അതിൻ 
പകാരം ടിയാൻ 1-7-2021 - ൽ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃത അവകാശികളായി ചുവടെ ചേർക്കുന്നവരാണു 
ള്ളതെന്നും കാണുന്നു . 


പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല . മൈനർ സന്താനം 
ഒന്നാം കക്ഷിയുടെ സംരക്ഷണയിലാണ് . പരേതന്റെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനു കൂ ല്യ ങ്ങളും വാങ്ങു ന്ന തി നുള്ള അ വ കാ ശി ക ൾ 
മേൽപ്പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് കൊടു 
ക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ ആ 
വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ് . സമയപരിധി കഴിഞ്ഞും 
തപാൽ വഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


അവ കാശ 


താലൂക്കാഫീസ് , 
കാട്ടാക്കട . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


KOLLAM DISTRICT 


ലേല പരസ്യം 


നമ്പർ DCKLM / 3424 / 2020 - L3 . 


2021 ജൂലൈ 22 . 


പുനലൂർ താലൂക്കിൽ ഇടമൺ വില്ലേജിൽ Sy . 701 ബി - ൽപ്പെട്ട സർക്കാർ പുറമ്പോക്ക് സ്ഥലത്ത് നിൽക്കുന്ന ഒരു 
മരുത് മരം ചുവട്ടിൽ നിന്നും രണ്ടായി പിരിഞ്ഞു നിൽക്കുന്ന ഒരു ഗുൽമോഹർ മരം എന്നിവ 25-8-2021 തീയതി പകൽ 11 മണിക്ക് 
ഇടമൺ വില്ലേജാഫീസ് പരിസരത്ത് വച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ് . ടി മരങ്ങൾക്ക് വനം വകുപ്പ് 

₹ 

42,787.39 
വില നിശ്ചയിച്ച് ( മരുത് ? 40,780.58 , ഗുൽമോഹർ ? 703.96 , ഗുൽമോഹർ 3 1,302.85 ) നൽകിയിട്ടുള്ളതാണ് . ലേലത്തിൽ 
പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചിത സമയത്തും സ്ഥലത്തും ഹാജരായി മതിയായ നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ 
പങ്കെടുക്കേണ്ടതും ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന ആളുടെ പേരിൽ ലേലം താത്ക്കാലികമായി ഉറപ്പിക്കുകയും 
നിരതദ്രവ്യം കഴിച്ചുള്ള തുകയും നിയമാനുസൃത മറ്റ് നികുതികളും അപ്പോൾത്തന്നെ ഒടുക്കേണ്ടതും ലേലം സ്ഥിരീകരിച്ചുകൊണ്ട് 
ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് ലേലം കൊണ്ടയാൾ സ്വന്തം ചെലവിൽ ലേല സാധനങ്ങൾ നീക്കം ചെയ്യേണ്ടതുമാണ് . ഏതെങ്കിലും 
കാരണവശാൽ മേൽ നിശ്ചയിച്ച തീയതിയിൽ ലേലം വിജയകരമായി നടത്തുവാൻ സാധിച്ചില്ലെങ്കിൽ അനുയോജ്യമായ മറ്റൊരു 
ദിവസം നിശ്ചയിക്കുന്നതും ടി തീയതിയിൽ പുനർലേലം നടത്തുന്നതുമാണ് . ലേലം അംഗീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനും 
കൊല്ലം ജില്ലാ കളക്ടർക്കാണ് പൂർണ്ണ അധികാരം . സാധാരണ സർക്കാർ ലേലങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ നിബന്ധനകളും ഈ 
ലേലത്തിനും ബാധകമായിരിക്കും , 


കമ 


ഇനം 


ചുറ്റുവണ്ണം 


തടിയുടെ 


നിരക്ക് 


വില 


നിരക്ക് 


തുക 


ആകെ 


നമ്പർ 


സ.മീ 


അളവ് 


ക്യൂ.മീ. 


₹ 


വിറകിന്റെ 

അളവ് 
( മെ.ടൺ 


( മെ . ടൺ 


₹ 


1 


ഗുൽമോഹർ 


115 


0.552 


1650 


910.80 


0.443 / 2 


1770 


392.05 


1,302.85 


2 


ഗുൽമോഹർ 


90 


0.218 


1650 


359.70 


0.389 / 2 


1770 


344.26 


703.96 


3 


മരുത് 


242 


2.875 


13093 


37642.38 


3,546 / 2 


1770 


3138.21 


40,780.59 


ആകെ 


42,787,4 


( ഒപ്പ് ) 
ജില്ലാ കളക്ടർ . 


കളക്ടറേറ്റ് , കൊല്ലം . 


72 


Salim A 


Digitally signed by Salim A 
Date : 2021.09.20 19:14:25 
+ 05'30 ' 


